Government of Kerala 
കരള സർക്കാർ 

2010 


| Reg. No. രജി. നമ്പർ 
KLITV( N )/12/ 2009- 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th April 2010 
2010 ഏപ്രിൽ 20 
30th Chaithra 1932 
1932 തം 30 


- No. 

| 16 
നമ്പർ 


PART III 
Stores Purchase 


Forest Department 

RE - TENDER NOTICE 
. No. Al- 428/2010 . 

29th March 2010. 
Sealed tenders are invited till 3p . m . on 29-4 - 2010 from approved contractors for the supply of 
following stores by Wildlife Warden , Thiruvananthapuram Wildlife Division for and on behalf of Governor of 
Kerala . The tenders will be opened at 3 . 30 p . m . in the presence of the bidders present on that date . 
The tenders can be sent by post also well in advance go as to rech this office in time. 
- Cost of tender form - Rs. 1,600 + VAT for Sl. No. 1 , Rs. 2 , 100 +- VAT for S1 , No. 2 and Rs. 450 - 
VAT for Sl. No. 3. 

Remarks — In case the tender cannot be opened on the notified date, it will be opened on next working 
day at the same timeand place . 

Qualification of Contractor - -Licence in original issued by the local self institution for the supply o 
food materials to animals is to be produced . 
- Period before which work is to be completed - From the date of agreement to 31- 3- 2011. 

The details and necessary documents will be obtained from the office of the Wildlife Warden , 
Thiruvananthapuram on any working days till lp. m . of tender date . Tender form can be obtained by 
remitting money either directly or through money order with necessary application . The cost of tender 
form will not be returned . Tender forms are not transferable . A 
Rs . 50 in prescribed form should also be submitted along with the tender . The tender without the 
preliminary agreement will be refused . If the tender date becomes holiday , the tender will be conducted 
on the next working day . 

തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലും, അഗസ്ത്യവനം 
ബയോളജിക്കൽ പാർക്ക്, റെയിഞ്ചിലും സംരക്ഷിച്ചുവരുന്ന വന്യജീവികൾക്ക് 2010-11 വർഷത്തേക്ക 
( കരാർ തീയതി മുതൽ 2011 മാർച്ച് 31 വരെ ഭക്ഷ ണസാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് താൽപര്യമുളള 
കരാറുകാരിൽ നിന്നും സീലുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 29 - 4- 2010 - ന് പക ൽ 
മൂന്ന് മണിക്ക് മുമ്പായി തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ ആഫീസിൽ ലഭിച്ചിരിക്കേണ് 
താണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. അന്ന് ദിവസം (29 - 4-2010 ) 3 , 30 മണിക്ക് ദർഘാസുകൾ തുറക്കുന്നതാണ്. 

ദർഘാസുകൾ "2010-2011 വർഷം സിംഹങ്ങൾക്ക് ചിഅണികൾക്ക്ആനകൾക്ക് ഭക്ഷണ സാധനങ്ങൾ 
നൽകുന്നതിനുളള ദർഘാസുകൾ " എന്ന മേലെഴുത്താടുകൂടിയതും നിശ്ചിത ഫോറത്തിലുംമുവച്ചതുമായി 
രി ക്കണം, ദർഘാസിനോടൊപ്പം താഴെ വിവരിക്കുന്ന രേഖകളും സമർപ്പിക്കണ്ടതാണ്. 


1 . നിരക്ക് കാണിക്കുന്ന സാധനങ്ങളുടെ മൊത്തം തുകയുടെ ഒരു ശതമാനം നിരതദ്രവ്യം, 
2 . നിരക്ക് കാണിക്കുന്ന സാധനങ്ങളുടെ മൊത്തംതുകയുടെ 20 ശതമാനത്തിൽ കുറയാതെയുള്ള സോൾവൻസി 

സർട്ടിഫിക്കറ്, 
3 , 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ നിയമാനുസൃതമായ എഗ്രിമെൻറ്, 
4 . മ്യഗങ്ങൾക്ക് ഇറച്ചി വിതരണം ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും 

ലഭിച്ചിട്ടുളള നിയമാനുസതമായ ലൈസൻസ് (അസ്സൽ) ( ഇറച്ചിയുടെ നിരക്ക് ക്വാട്ട് ചെയ്യുന്ന 
തിനുമാത്രം) . 

നീരദ്രവം ഡിമാൻറ്, ഡാഫറായി വേണം സമർപ്പിക്ക ണത , ദർഘാസുകൾ 29- 4 - 2010 പകൽ 
3 . 30 മണിക്ക് ഹാജരുളള . ദർഘാസുകാരുടെയോ അവർ രേഖാമൂലം ചുമതലപ്പെടുത്തുന്നവരുടെയും 
സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. 

ഭർഘാസുകൾ സമർപ്പിക്കുന്നതിനും നിശ്ചിത ഫോറം ( സാധനങ്ങളുടെ പട്ടിക ഉൾപ്പെടെ) വൈൽഡ് 
ലൈഫ് വാർഡൻ, തിരുവനന്തപുരത്തിന്റെ കാര്യാലയത്തിൽ നിന്നും 26- 4- 2010 മുതൽ 29. 4-2014 . തീയതി 
ഉച്ചയ്ക്ക് ഒരു മണിവരെ മരിക്കുന്നതാണ്, ടെണ്ടർ ഫോയിൽ പറത്തിരിക്കുന്ന വ്യവസ്ഥകൾക്കുപുറമെ 
നിലവിലുളള സ്റാർപർച്ചസ നിയമങ്ങൾക്കും വിധേയമായിട്ടായിരിക്കണം സാധനങ്ങൾ വിതരണം 
പയ്യനത്. ടെണ്ടർ ഫാറവില അസ സലിന് യഥാക്രമം 2, 100, 450, 1 ,600 രൂപ വീതവും വിൽപ്പന 
നികുതിയും പകർപ്പിന " ആ യതീം ൻറ 50 . വിൽപ്പന നികുതിയുമാണ്. ടെർഫോറം കൈമാററം ചെയ്യുവാൻ 
പാടുള്ളതല്ല . മതി യായ നിരതദ്രവ്യവും മുകളിൽ സൂചിപ്പിച്ചിട്ടും മററ് രേഖകളും ടെണ്ടറിനോടൊപ്പം 
സമർപ്പിച്ചിട്ടില്ലാത്തവരുടെ രെ ഇറുകൾ , ക ാ ചെയ്തിരിക്കുന്ന നിരക്കുകൾ കുറവാണെങ്കിൽപോലും 
പരിഗണിക്കാതെ നിരസിക്കുന്നതാണ്, ടെണ്ടറിനോടൊപ്പം ചീഞ്ഞു പോകാത്ത ഇനങ്ങളിൽപ്പെട്ട സാധനങ്ങളുടെ 
സാമ്പിളും സമർപ്പിക്കേണ്ടതാണ് . 

താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിക്ക് കാരണം വിശദമാക്കാതെ ഈ 6ർ മാറ്റി വയ്ക്കുവാനും 
റ8°ദ് ചെയ്യാനും നിരസിക്കുന്നതിനും അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങ 
വൈൽഡ് ലൈഫ് വാർഡൻ ആഫീസിൽ നിന്നും പ്രവർത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 

അന്നേ ദിവസം ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത പ്രവർത്തി 
ദിവസം അതേ സമയത്തും സ്ഥലത്തു വച്ച് മേൽവിവരിച്ച പ്രകാരം ദർഘാസ് നടത്തുന്നതാണ് . 

DETAILS OF ITEMS 
Name of Item with Approximate Estimate Amount 

EMD 
- No. 

Rs . 
Supply of food materials for Elephants at Kottoor Elephant 

8,000. 
Rehabilitation Centre of Agasthyavanam Biological Park Range 
during 2010 -2011 - Rs . 8 Lakhs 
Supply of food materials (meat) to Lions at Lion Safari Park in Neyyar 14, 000 
Wildlife Sanctuary during 2010 - 2011 - Rs. 14 Lakhs 
Supply of food materials (meat/fish ) to Crocodiles in Neyyar . 

3,000 
Wildlife Sanctuary during 2010-2011 - Rs. 3 Lakhs 

(Sd .) . 
Wildlife Division , 

Wildlife Warden . 
Thiruvananthapuram . 


N 


69 


